Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


ARI 
- ര 


GOVERNM 


കരള 


am 


രള സർക്ക 
WMENT OF K 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 4 


2015 ജൂ ലൈ 7 
| 7th July 2015 

1190 മിഥുനം 22 
22nd Mithunam 1190 


നമ്പർ 


Vol. IV . 


- 


No . 


No. 


] 


Thiruvananthapuram , 

Tuesday 


1937 ആഷാഢം 16 
16th Ashadha 1937 


PART III 
Stores Purchase 

Forest Department 


ദർഘാസ് പരസ്യം 
നമ്പർ SD -IV-20/2015 . 

2015 ജൂൺ 3. 
- ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡൻ 2015 -16 സാമ്പത്തിക വർഷത്തിൽ താഴെ പട്ടികയിൽ പറയുന്ന ഗുണനിലവാരമുള്ള 
ഭക്ഷ്യ വസ്തുക്കൾ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൻകീഴിലുള്ള മാൻ പുനഃരധിവാസ കേന്ദ്രത്തിലേക്ക് നൽകുന്ന ജോലി 
ഏറ്റെടുക്കുവാൻ താൽപര്യമുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ " ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ കീഴിലുള്ള മാൻ പുനഃരധിവാസകേന്ദ്രത്തിലെ മാനുകൾക്ക് 2015 - 16 
സാമ്പത്തിക വർഷത്തിൽ ആഹാര സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയ കവറുകളിൽ മുദ്രവച്ച് 2015 
ജൂലൈ 8 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ശന്തു രുണി വൈൽഡ് ലൈഫ് വാർഡന്റെ ആ ഫീ സിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. 

- ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 2 മണിവരെ ഈ ആഫീസിൽ നിന്നും വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. 
ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 3. 30 മണിക്ക് തദവസരത്തിൽ ഹാജരായിട്ടുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. വൈകി എത്തുന്നതോ, നിരതദ്രവ്യം അടക്കം ചെയ്യാത്തതോ ആയ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും വൈൽഡ് ലൈഫ് വാർഡൻ, 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ, തെന്മല എന്ന വിലാസത്തിൽ തെന്മലയിൽ മാറത്തക്ക വണ്ണം ഡി . ഡി . ആയി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സാധാരണ നിലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് 
സ്വീകരിക്കുന്നതാണ്. എന്നാൽ യാതൊരു കാരണവും പറയാതെ ദർഘാസ് നിരസിക്കുന്നതിന് വൈൽഡ് ലൈഫ് വാർഡന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
നടക്കാതെ വന്നാൽ 13- 7-2015 - നോ 16- 7- 2015- നോ മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 


പട്ടിക 


കമനമ്പർ 


ഉദ്ദേശ അളവ് 


ആവശ്യമുള്ള വസ്തുക്കളുടെ വിവരം 
നല്ല നിലവാരമുള്ള കാലിത്തീറ്റ ( സൂപ്പർ ഡീലക്സ് പെല്ലറ്റ്) 


നല്ല നിലവാരമുള്ള ചെറുപയർ 


ദിവസം 32 - 35 കി. ഗ്രാം വീതം 

ആകെ 11610 കി. ഗ്രാം 
ദിവസം 10 - 12 കി. ഗ്രാം വീതം 
-- ആകെ 3969 കി. ഗ്രാം 
ദിവസം 120 കി . ഗ്രാം വീതം 
-- ആകെ 45000 കി . ഗ്രാം 
ദിവസം 120 കി. ഗ്രാം വീതം 
-- ആകെ 45000 കി. ഗ്രാം 


പച്ചപ്പുല്ല് 


പച്ചില് 


നൽകേണ്ട വ്യവസ്ഥ - ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ള തീറ്റകൾ ഒരുമിച്ച് എല്ലാ തിങ്കളാഴ്ചയും, പച്ചപ്പുല്ല്, പച്ചില എന്നിവ 
എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മണിക്ക് മുമ്പ് ഒറ്റക്കൽ മാൻ പുനഃരധിവാസ കേന്ദ്രത്തിൽ എത്തിക്കേണ്ടതാണ്. 

കരാറിന്റെ ഉദ്ദേശ അടങ്കൽ തുക - 7, 50,000. 
നിരതദ്രവ്യം- 18,750. 
ദർഘാസ് ഫോറത്തിന്റെ വില 1,500 + വിൽപ്പന നികുതി. 
കാലാവധി- - 1-8 - 2015 മുതൽ 31 - 7 - 2016 വരെ. 


മേൽവിലാസം - വൈൽഡ് ലൈഫ് വാർഡൻ, ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ, തെന്മല ഡാം പി . ഒ. 
ഫോൺ: 0475 - 2344600. 


- ഭക്ഷ്യ വസ്തുക്കൾ നിശ്ചിത അളവിലും തൂക്കത്തിലും ഗുണനിലവാരത്തിലും മുകളിൽ വിവരിക്കുന്ന സ്ഥലത്തും 
സമയത്തും ദർഘാസുകാരൻ, അയാളുടെ സ്വന്തം ചെലവിൽ എത്തിക്കേണ്ടതാണ്. ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ 
പട്ടികയിൽ വിവരിക്കുന്ന അളവിൽ വ്യത്യാസം വരുത്തുവാൻ വൈൽഡ് ലൈഫ് വാർഡനോ, അസി. വൈൽഡ് ലൈഫ് 
വാർഡനോ നിർദ്ദേശിച്ചാൽ അപ്രകാരം വസ്തുക്കൾ നൽകുവാൻ ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. സ്വീകാര്യമായ 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള ദർഘാസുകാരൻ അറിയിപ്പ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ നിയമപ്രകാരമുള്ള സെക്യൂരിറ്റി വച്ച് 
ഉടമ്പടിയിൽ ഏർപ്പെടേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങളും മറ്റ് കൂടുതൽ വിവരങ്ങളും തെന്മല ഡാം ജംഗ്ഷനു സമീപമുള്ള 
ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ ആഫീസിൽ അന്വേഷിക്കേണ്ടതാണ്. 


വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ, 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 

തെന്മല. 


( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


- ദർഘാസ് പരസ്യം 


നമ്പർ ആർ. 1739 / 2014 . 

2015 ജൂൺ 15 . 
ഇടുക്കി സോഷ്യൽ ഫോറസ് ടി ഡിവിഷ നിൽ 
വഴിയോരത്തണൽ പദ്ധതിയിൽ നടുന്ന തൈകൾക്ക് സംരക്ഷണ 
ത്തിന് സ്ഥാപി ക്കു വാ നുള്ള ടീഗാർഡു കൾ വിത രണം 
ചെയ്യു വാൻ താൽ പ ര്യ മു ള്ള വ രിൽ നിന്നും നിശ്ചിത 
ഫോറത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ട്രീഗാർഡുകൾ ഈടുറ്റ തടി കൊണ്ടുള്ളതും 125 സെ . മീ. 
ഉയരവും 45 സെ . മീ . വീതിയും ഉള്ളവയായിരിക്കണം. തടിയുടെ 
ഘനം 2.5 x 1.5 സെ . മീ.- ൽ കുറയുവാൻ പാടില്ലാത്തതാകുന്നു . 

അടങ്കൽ തുക - 2,70,000. 
നിരതദ്രവ്യം - 2,700. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + 14.5 % വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ 14- 7- 2015 -ാം തീയതിയിൽ ഉച്ചയ്ക്ക് 
1 മണി വരെ ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


പൂരിപ്പിച്ച ദർഘാസുകൾ 15 -7 - 2015 പകൽ 3 മണി വരെ 
സ്വീക രി ക്കു ന്നതും 4 മണിക്ക് സ്ഥലത്ത് ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതു 
മാ ണ് . പ്രസ്തുത ദിവസം പൊതു ഒഴിവു ദി വ സ മാ യി 
പ്രഖ്യാപിക്കുന്ന പക്ഷം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാകുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതു 
മാണ്. 15 - 7 - 2015 - ൽ ദർഘാസ് നടക്കാത്ത പക്ഷം 22 - 7 - 2015 - ന് 
പകൽ 3 മണി വരെ ദർഘാസ് സ്വീകരിക്കുന്നതും 4 മണിക്ക് 
സ്ഥലത്തുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത തീയതിയിലെ ദർഘാസിന് 
21-7 -2015 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറം ലഭിക്കുന്ന 
തുമാണ്. 


- കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ഇടുക്കി 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 04862- 232505 
എന്ന നമ്പരിൽ അന്വേഷിക്കാവുന്നതാണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസ്, 

( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഇടുക്കി പൈനാവ് പി . ഒ ., 

കൺസർവേറ്റർ. 
വെള്ളാപ്പാറ . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


